കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL/ 2012 / 45073 

dated 5 -9 - 2012 with RNI 
Reg . No. KL /TV( N )/634/2012-14 


GOVERN 


, 


ക 


ാർ . 


രള സർ 
WMENT OF 


KERALA 


tl cf Kk daly 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 ) 


2014ജൂ ലൈ8 
8th July 2014 
1189 മിഥുനം 24 
24th Mithunam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 17 
17th Ashadha 1936 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് 

വിജ്ഞാപനം 


നമ്പർ സി . ഇ . ( ഡി .എസ് .)/ 01- 2014 - 15 . 

തിരുവനന്തപുരം നഗരത്തിലേയും പ്രാന്തപ്രദേശങ്ങളിലേയും വൈദ്യുതി വിതരണ മേഖലയുടെ സമഗ്ര വികസന 
നവീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഊർജ്ജമന്ത്രാലയത്തിന്റെ ധനസഹായത്തോടുകൂടി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
ലിമിറ്റഡിന് പുനരാവിഷ്കൃത ഊർജ്ജിത ഊർജ്ജ വികസന പദ്ധതി (ആർ. എ . പി. ഡി . ആർ. പി.) നടപ്പാക്കുന്നതിന് 27 -8 - 2012 - ൽ 
കേന്ദ്ര ഊർജ്ജമന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ, തിരുവനന്തപുരം നഗരത്തിന്റെയും 
സമീപ പഞ്ചായത്തുകളുടെയും വിവിധ ഭാഗങ്ങളിലൂടെ ഏകദേശം 441 കി . മീ . 11 കെ . വി . ഭൂഗർഭ കേബിളുകൾ ഇട്ട് 137 -ഓളം 
വിതരണ ട്രാൻസ്ഫോർമറുകളും, 825 -ഓളം റിംഗ് മെയിൻ യൂണിറ്റുകളും ( ആർ. എം . യു .), 710 -ഓളം കപ്പാസിറ്ററുകളും, 600 - ഓളം 
മീറ്ററിംഗ് സംവിധാനമുള്ള ആട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളുകളും അനുബന്ധ ഉപകരണങ്ങളും മറ്റും സ്ഥാപിച്ച് വൈദ്യുതി 
വിതരണ ശൃംഖല നിർമ്മിച്ച് കമ്പ്യൂട്ടർവൽകൃത വിദൂര നിയന്ത്രണ സംവിധാനത്തിലൂടെ പ്രസ്തുത വിതരണ ശൃംഖലയുടെ 
നിയന്ത്രണം സാദ്ധ്യമാക്കുക, 33 ,500 -ഓളം പഴകിയ / കേടായ മെക്കാനിക്കൽ/ സിംഗിൾ ഫേസ്/ ത്രീ ഫേസ് മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കുക, 
5, 000 - ത്തോളം ഉപഭോക്താക്കളുടെ പിമൈസസ്സിനുള്ളിലുള്ള മീറ്ററുകൾ വൈദ്യുതി ജീവനക്കാർക്ക് എളുപ്പത്തിൽ റീഡിംഗ് 
എടുക്കുവാനും പരിശോധിക്കുവാനും കഴിയും വിധത്തിൽ മാറ്റി സ്ഥാപിക്കുക, 50,000 - ത്തോളം ഉപഭോക്താക്കളുടെ പഴകിയതും 
കേടായതുമായ സർവ്വീസ് വയറുകൾ മാറ്റി സ്ഥാപിക്കുക, എന്നിവ വഴി വിതരണ നഷ്ടം കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട 
സേവനം ലഭ്യമാക്കുക തുടങ്ങിയവ നടപ്പിലാക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം 
നടത്തി കേബിൾ ശൃംഖലയിലൂടെ വൈദ്യുതി വിതരണം സാദ്ധ്യമാക്കി കൈമാറുന്നതിന് വൈദ്യുതി ബോർഡ് M/s. ലീന പവർടെക് 
എഞ്ചിനീയേഴ്സ് പവറ്റ് ലിമിറ്റഡ്, നവിമുംബൈ എന്ന കമ്പനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി 
പുതുതായി നിർമ്മിക്കേണ്ട 11 കെ . വി . കേബിൾ ശൃംഖലയുടെ രൂപരേഖക്കുള്ള അംഗീകാരം, കേരള സംസ്ഥാന വൈദ്യുതി 
ബോർഡ് ലിമിറ്റഡ് ചീഫ് എഞ്ചിനീയർ ( ഡിസ്ട്രിബ്യൂഷൻ സൗത്ത്) നൽകിയിട്ടുണ്ട്. 

പദ്ധതിയുടെ പേര് ആർ. എ . പി . ഡി . ആർ. പി . പാർട്ട് - ബി തിരുവനന്തപുരം അർബൻ അറ്റോമ്മറേഷൻ സ്കീം . 

- പ്രവൃത്തിയുടെ പേര് - വിതരണ ട്രാൻസ്ഫോർമറുകൾ, റിംഗ് മെയിൻ യൂണിറ്റുകൾ, കപ്പാസിറ്റർ പാനലുകൾ എന്നിവ 
ആവശ്യാനുസരണം ഉപയോഗിച്ച് 11 കെ . വി. 3 കോർ 300 ച . മി. മീ ./ 120 ച . മി . മീ . എക്സസ്. എൽ. പി . ഇ . ഭൂഗർഭ കേബിൾ ശൃംഖല 
നിർമ്മിക്കുക, മീറ്ററിംഗ് സംവിധാനമുള്ള ആട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളർ സ്ഥാപിക്കുക, കേടായ പഴകിയ / മെക്കാനിക്കൽ 
മീറ്റർ, സർവ്വീസ് വയറുകൾ എന്നിവ മാറ്റി പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തി പ്രവൃത്തിപദത്തിലെത്തിച്ച് ടേൺകീ അടിസ്ഥാനത്തിൽ 
കെ . എസ്. ഇ . ബി. ക്ക് കൈമാറുക. 

പ്രവൃത്തിചെയ്യേണ്ട സ്ഥലങ്ങൾ- തിരുവനന്തപുരം കോർപ്പറേഷന്റെയും സമീപ പഞ്ചായത്തുകളായ പോത്തൻകോട്, 
കഠിനംകുളം, വെമ്പായം, കരകുളം, അണ്ടൂർകോണം, മംഗലാപുരം, കല്ലിയൂർ നിരത്തോരങ്ങളിലൂടെ ഏകദേശം 441 കി . മീ . 
നീളത്തിൽ 11 കെ . വി. ഭൂഗർഭ കേബിൾ ഇട്ട് 825 -ഓളം റിംഗ് മെയിൻ യൂണിറ്റുകളും, 137 -ഓളം വിതരണ ട്രാൻസ്ഫോർമറുകളും, 
710 -ഓളം കപ്പാസിറ്ററുകളും സ്ഥാപിക്കുക. കൂടാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 11 കെ . വി . ഓവർഹെഡ്സ്ട്രക്ചറുകൾ 
മാറ്റി പകരം റിംഗ് മെയിൻ യൂണിറ്റുകൾ സ്ഥാപിക്കുക. 


1010 


KERALA GAZETTE 


[PART IV 


അടങ്കൽ തുക - ആർ. എ . പി . ഡി . ആർ. പി . സ്കീം പ്രകാരം മേൽപ്പറഞ്ഞ ജോലികൾക്കും അനുബന്ധ ജോലികൾക്കും 
കൂടി 201 കോടി ചെലവ് പ്രതീക്ഷിക്കുന്നു. 

ഈ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ന്റെ സെക്ഷൻ 68 (ഓവർ ഹെഡ് ലൈറ്റുകൾക്കരികിലുള്ള 
കെട്ടിടങ്ങളും മരങ്ങളും), സെക്ഷൻ 67 ( വഴി തുറക്കൽ), സെക്ഷനൻ 69 ( ടെലിഗ്രാഫ് അധികാരികൾക്കുള്ള അറിയിപ്പ്), സെക്ഷൻ 
164 ( ഇലക്ടിക് ലൈനുകൾ വലിക്കാനുള്ള അധികാരം) എന്നീ വകുപ്പുകൾ പ്രകാരം വൈദ്യുതി വകുപ്പിൽ നിക്ഷിപ്തമായ 
എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ വൈദ്യുതി പ്രസരണത്തിനും വിതരണത്തിനുംവേണ്ടി 
കേബിളുകൾ ഇടുന്നതിനും പോസ്റ്റുകൾ നാട്ടുന്നതിനും, സ്റ്റേകൾ വലിക്കുന്നതിനും വിദ്യുച്ഛക്തി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ 
ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ ടെലിഗ്രാഫിക്, ടെലഫോണിക് അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് സംപ്രേക്ഷണത്തിനും, ഇന്ത്യൻ 
ഇലക്ട്രിസിറ്റി ആക്ട് 1910 - ലെ 12 മുതൽ 16 വരെയുള്ള വകുപ്പനുസരിച്ചും, ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 വകുപ്പനുസരിച്ചും, 
ടെലിഗ്രാഫ് അതോറിറ്റിക്കുള്ള എല്ലാ അധികാരങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ടായിരിക്കും. 

മേൽപ്പറഞ്ഞ സ്കീം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുക വഴി ഇതിനാൽ വിജ്ഞാപനം നടത്തിക്കൊള്ളുന്നു . 
കേബിൾ ഇടാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് 


നമ്പർ 


-- റൂട്ട് 


യൂണിറ്റ് 


ദൂരം കി. മീ .- ൽ 


1 (a) 


Km 


0 . 25 


1. 00 


Km 


1. 00 


Km 


2 . 50 


Km 


0 .70 


1. 00 


Km 


0 . 50 


ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, ഫോർട്ട് 
ഇലക്ട്രിക്കൽ സെക്ഷൻ, ഫോർട്ട് 
പവർഹൗസ് സബ് സ്റ്റേഷൻ [ഈസ്റ്റ് ഫോർട്ട് ( ന്യൂ ) ഫീഡർ 
-- തകരപ്പറമ്പിൽ പുതിയ 500 കെ . വി. എ . ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ Km 
1 (b ) ആറ്റുകാൽ ആർ. എം . യു . - പ്രിയദർശിനി ആർ. എം . യു . 

ഇലക്ട്രിക്കൽ സെക്ഷൻ, മണക്കാട് 
കല്ലടിമുഖം മുതൽ നിലമേൽ ( ന്യൂ ) 

Km 
മങ്ങാട്ടുകടവ് മുതൽ കാലടി 
മണക്കാട് ജി . എച്ച്. എസ്. - ഗുരുമന്ദിരം - ത്രിമൂർത്തി 
ഇലക്ട്രിക്കൽ സെക്ഷൻ, പൂന്തുറ 
മസാല തെരുവ്മുതൽ ഇടയാർ 
ഇടയാർ മുതൽ പുതുക്കാട് മണ്ഡപം 

Km 
പുത്തൻപള്ളി മുതൽ എൻ. എച്ച്. പെട്രോൾ പമ്പ് 
പൂന്തുറ സെക്ഷൻ ഓഫീസിൽ പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ Km 
ഇലക്ട്രിക്കൽ സെക്ഷൻ, തിരുവല്ലം 
അഗ്രികൾച്ചർ ഫീഡർ 
വെസ്റ്റ് പൂങ്കുളം ആർ. എം . യു . - പൂങ്കുളം ചാനൽകര - ആടിടി സെന്റർ Km 
പട്ടരുവിള - പേരകം ( ന്യൂ ) - കന്നുകലിച്ചാൽ ( തിരുവല്ലം) 

Km 
വിഴിഞ്ഞംഎസ്റ്റേറ്റ് ഫീഡർ 
തമ്പുരാൻമുക്ക് - തിരുവഴിമുക്ക് 
സബ് ഡിവിഷൻ, വെള്ളയമ്പലം 
ഇലക്ട്രിക്കൽ സെക്ഷൻ, വെള്ളയമ്പലം 

നോർത്ത് ഫീഡർ 
1 (a ) കൃഷ്ണ ഗാർഡൻ മുതൽ കടപ്പത്തല റോഡ് ( ന്യൂ ) 

Km 
1 (b ) മരുതൻകുഴി പമ്പ് ഹൗസ് മുതൽ കൊച്ചാർ റോഡ് നമ്പർ 2 ( ന്യൂ ) Km 

മരുതൻകുഴി എ . ബി. ബി. ആർ. എം . യു . മുതൽ ഉദിയന്നൂർ ക്ഷേത്രം ( ന്യൂ ) Km 
കവടിയാർ ഫീഡർ 

ഹീര ആർ. എം . യു . - ഭീമ ആർ. എം . യു . വഴി പണ്ഡിറ്റ് കോളനി Km 
2 (b ) പണ്ഡിറ്റ് കോളനി ആർ. എം. യു . മുതൽ ജഗദ് 

Km 
- ബിഷപ്പ് ഹൗസ് ആർ. എം . യു . മുതൽ കേരള ട്രാവൽസ് 
2 ( d) വെള്ളയമ്പലം ഓഫീസ് ആർ. എം . യു . മുതൽ പാലോട്ട് കോണം ( ന്യൂ ) Km 


2 .50 


1. 00 


Km 


1. 00 


1 


1. 00 


0 . 60 


( c ) 


0. 60 


1. 20 


0 .50 


Km 


0 . 10 


0 . 60 


( 2 ) 


( 3 ) 


( 4 ) 


വെള്ളയമ്പലം ഫീഡർ 


( a ) 


0 . 11 


കോട്ടൺ ഹിൽ നമ്പർ 2 ആർ. എം . യു . മുതൽ കോട്ടൺ ഹിൽ നമ്പർ 3 ( ന്യൂ ) Km 
ആലത്തറ ട്രാൻസ്ഫോർമർ മുതൽ സി . എസ്. എം . നഗർ കെൽട്രോൺ Km 
ഇലക്ട്രിക്കൽ സെക്ഷൻ, പേരൂർക്കട 


0 . 75 


| 1 


അരുവിക്കര ഫീഡർ 


1. 00 


0 . 12 


0 .80 


0 . 50 


1 . 40 


Km 


0 . 10 


0 . 60 


0 .80 


0 .20 


Km 


0 . 30 


0 .25 


0 .75 


1 (a ) ജലഭവൻ ആർ. എം. യു . - ജലഭവൻ ട്രാൻസ്ഫോർമർ ( ന്യൂ ) - അമ്പലനഗർ Km 
( b ) വസന്തം ട്രാൻസ്ഫോർമർ മുതൽ അമ്പലമുക്ക്ഊളംപാറ റോഡ് 

Km 
പേരൂർക്കട ഫീഡർ 
അമ്പലനഗർ മുതൽ പറമ്പികോണം 

Km 
2 (b) ഇന്ദിര നഗർ ആർ. എം . യു . മുതൽ ഇന്ദിര നഗർ ഹൗസിംഗ് കോളനി Km 
മണികണ്ഠശ്വരം ആർ. എം . യു . മുതൽ പന്നിക്കുഴിക്കര 

Km 
( d ) പേരൂർക്കട ഫീഡർ 
2 (e) റോക്ക് ഗാർഡൻ - മണികണ്ഠ ശ്വരം 250 കെ . വി . എ . 

Km 
നെടുമങ്ങാട് മാർക്കറ്റ് 
ഹാർവിപുരം മുതൽ എൻ. പി. പി . നഗർ ആർ. എം . യു . 

Km 
3 (b ) ദേവി നഗർ 

Km 
വട്ടിയൂർക്കാവ് ഫീഡർ 
4 (a) തൊഴുവൻകോട് പാലം ( ന്യൂ ) - ഇടപ്പറമ്പ് 

കവടിയാർ ഫീഡർ 
കുളത്തുങ്കൽ മോട്ടോഴ്സ് മുതൽ കുറവൻകോണം മാർക്കറ്റ് 

Km 
പറമ്പികോണം നമ്പർ 1 ആർ. എം . യു . മുതൽ പറമ്പികോണം ക്ഷേത്രം 

മണ്ണാമ്മൂല ഫീഡർ 
6 (a) ഇടക്കുളം ആർ. എം . യു . മുതൽ വിവേകാനന്ദപുരം 

കരകുളം ഫീഡർ 
7 (a) വൈ . എം. സി. എ . ട്രാൻസ്ഫോർമർ ( ന്യൂ ) തരംഗിണി 

ഇലക്ട്രിക്കൽ സെക്ഷൻ, കുടപ്പനക്കുന്ന് 
ഉല്ലാസ് നഗർ - ഊന്നാംപാറ 

Km 
ഉല്ലാസ് നഗർ - ഉളിയനാട് 
ദയ നഗർ - (തരംഗിണി - വഴയില ) 
രാമപുരം (ചൂഴംപാല - വഴയില ) 

Km 
സിവിൽ സ്റ്റേഷൻ ആർ. എം . യു . - ജയപ്രകാശ് 
ഇലക്ട്രിക്കൽ സെക്ഷൻ, വട്ടിയൂർക്കാവ് 
വഴയില ഫീഡർ 
വെട്ടിക്കോണം - പന്നിക്കുഴിക്കര ( ന്യൂ ) - റ്റി. വി . പാർക്ക് 

Km 
1 (b ) വെട്ടിക്കോണം - ചെക്കാലമുകൾ - ചാമവിള ( ന്യൂ ) - വഴയില ആർ. എം . യു . 
1 (c) വെട്ടിക്കോണം റോപ് ആർ. എം. യു . - മടവന ( ന്യൂ ) 

Km 
1 (d ) ദർശൻ നഗർ സ്റ്റോപ് - ദർശൻ നഗർ ( ന്യൂ ) 

Km 
1 (e) എസ്. എൻ. ഡി. പി. - മെലഡി ഗാർഡൻ ( ന്യൂ ) 

Km 
1 (f) മോനി സാമിൽ മുതൽ പുന്നച്ചിറ 


Km 


0 . 60 


Km 


0. 15 


VII 


0 .60 


Km 


0 .50 


Km 


0 . 50 


0 .05 


Km 


0 . 80 


VIII 


(a) 


1. 00 


Km 


1. 25 


0 .44 


0 .45 


0 .45 


Km 


0. 55 


1012 


KERALA GAZETTE 


[PART IV 


0 . 55 


1. 50 


2 . 00 


പി. റ്റി. പി. ഫീഡർ 
കാഞ്ഞിരംപാറ ആർ. എം . യു . മുതൽ കാഞ്ഞിരംപാറ ഐ . റ്റി . സി . Km 

കാച്ചാണി ഫീഡർ 
(a ) 

കുലശേഖരം നമ്പർ 2 - കോക്കനട്ട് വാലി ( ന്യൂ ) -വെള്ളയികടവ് ( ന്യൂ ) Km 
ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, പൂജപ്പുര 
ഇലക്ട്രിക്കൽ സെക്ഷൻ, പൂജപ്പുര 

വിജയമോഹിനി ഫീഡർ 
1 ( a ) - ഡ്രയിനേജ് പമ്പ് ഹൗസ് ആർ. എം . യു . - വാനിയത്ത് - ഡീസന്റ് 
ജംഗ്ഷൻ എ . ബി. ബി. ആർ. എം . യു . 

Km 
1 (b ) ലങ്ക ആർ. എം . യു . - ലങ്ക 2 ( ന്യൂ ) - സൺ എലഗൻസ് എച്ച്. റ്റി . - 

പഞ്ചകർമ്മ ഹോസ്പിറ്റൽ 
1 (c ) തനിനിറം ആർ. എം . യു . - ശ്രീ ചിത്ര എച്ച്. റ്റി . 
2 എസ്റ്റേറ്റ് ഫീഡർ 
2 (a) വെട്ടിക്കുഴി - പേരേയകോണം - ബാങ്ക് കോളനി 2 ( ന്യൂ ) - നീരാഴി - 
- ഹാന്റക്സ് - ബി ആന്റ് സി - ഹാന്റക്സ് 

Km 
3 

സൗത്ത് ഫീഡർ 
(a ) ആർ. ബി . ഐ . കോട്ടഴ്സ് ആർ. എം . യു . - സൗത്ത് റോഡ് 

ട്രാൻസ്ഫോർമർ - സെന്റ് മേരി സ്കൂൾ- കൂനംകുളം 


Km 


1.50 


Km 


0 .60 


5 . 15 


Km 


2 . 50 


കിള്ളിപ്പാലം ഫീഡർ 


4 (a) 


അൻവർ ഗാർഡൻ ആർ. എം . യു . - പൂജപ്പുര കെ . എസ്. ഇ . ബി . 
ഓഫീസ് ആർ. എം . യു . - റെയിൽവേ സ്ട്രക്ചർ 


Km 


1. 00 


4 ( b ) 


എൻ. ജി . ഒ . 3 - മില്ലേനിയം - രാജീവ് ഗാന്ധി - സെൻട്രൽ ജയിൽ 
ട്രാൻസ്ഫോർമർ 


Km 


2 . 50 


ഇലക്ട്രിക്കൽ സെക്ഷൻ, തിരുമല 


Km 


0 .45 


Km 


0.60 


Km 


2 .50 


Km 


0 .40 


Km 


0. 40 


തിരുമല ഫീഡർ 
1 ( a ) തൊട്ടാടിവിള ആർ. എം . യു . - തൊട്ടാടിവിള നമ്പർ 2 ( ന്യൂ ) 

-- പള്ളിമുക്ക് ആർ. എം. യു . - കുശക്കോട് ക്ഷേത്രം ( ന്യൂ ) 
(c ) പ്ലാവിള ആർ. എം . യു . വഴി ആനയിടവഴി ( ന്യൂ ) - അനൂർ 

കെ . കെ . പമ്പ് ഫീഡർ 
| (a ) ഇലിപ്പോട് ആർ. എം . യു . - ഇലിപ്പോട് നമ്പർ 2 ( ന്യൂ ) 
2 (b ) വലിയവിള ആർ. എം . യു . - പുളിയാനംപുരം 
2 (c) വില്ലേജ് ഓഫീസ് - ജയ് നഗർ ( ന്യൂ ) 

ഇലക്ട്രിക്കൽ സെക്ഷൻ, കരമന 

മേലാറന്നൂർ സബ് സ്റ്റേഷൻ (കിള്ളിപ്പാലം ( ന്യൂ ) ഫീഡർ) 
1 (a ) പ്രേം നഗർ - ശാസ്ത്ര ആർ. എം . യു . - ( ന്യൂ ) സബ് സ്റ്റേഷൻ 
1 (b ) താമരം - മങ്കാട്ടുകടവ് 

മേലാറന്നൂർ കുരിയാത്തി ( ന്യൂ ) ഫീഡർ 
2 (a ) നെടുമങ്ങാട് നമ്പർ 2 - കാലടി നമ്പർ 1 ആർ. എം . യു . 


Km 


0 . 50 


Km 


1,70 


Km 


0 . 16 


Km 


1. 00 


- 2 ( b ) തളിയിൽ സ്റ്റോപ് ആർ. എം . യു . മുതൽ സത്യൻ നഗർ ( ന്യൂ ) 


Km 


0 . 60 


( 2) 


XII 


- 1 


സബ് ഡിവിഷൻ, പുത്തൻചന്ത 
ഇലക്ടിക്കൽ സെക്ഷൻ, പുത്തൻചന്ത 

തമ്പാനൂർ ഫീഡർ 
1 ( a ) ഊറ്റുകുഴി ആർ. എം . യു . - രാജാജി നഗർ ( ന്യൂ ) 
1 (b ) ഹൗസിംഗ് ബോർഡ് - രാജാജി നഗർ സി . ജി . ലൂസി ആർ. എം . യു . 
1 (c ) മെട്രോപൊളിഷ്യൻ - ദേശാഭിമാനി 


Km 


0 .25 


Km 


0 .25 


Km 


0 .65 


2 


പട്ടം ഫീഡർ 


Km 


0 .30 


Km 


0 . 40 


Km 


0 .25 


Km 


0 . 75 


2 (a) ചിറകുളം ആർ. എം . യു - ചിറകുളം നമ്പർ 2 
2 (b ) അമ്പുജവിലാസം ആർ. എം . യു .- ഉപ്പിലാമൂട് 

പാളയം ഫീഡർ 
3 (a) ത്രിവേണി-എസ്. ബി. ഐ . 
3 (b ) ബി. എസ്. എൻ.എൽ എ . ബി . ബി 

ആർ. എം. യു -ഉപ്പിലാം മൂട് റോഡ് 

( ന്യൂ ) - അംബുജവിലാസം ആർ. എം . യു . 
XII ഇലക്ട്രിക്കൽ സെക്ഷൻ, കന്റോൺമെന്റ് 
- 1 

മരപ്പാലം ഫീഡർ 
1 (a ) മസ്കറ്റ് ഹോട്ടൽ ജംഗ്ഷൻ- എയർലൈൻസ് 


Km 


0 . 15 


Km 


0 . 50 


Km 


1. 00 


Km 


Km 


1 . 30 


1 . 80 


ററ 


XIV 


1 ( b ) കന്റോൺമെന്റ് ആർ. എം . യു .- പ്ലാമൂട് 

ആർ. എം . യു . 

പി . ഡബ്ലൂ . ഡി II ഫീഡർ 
(a ) നന്തൻകോട് സി. ജി.ലൂസി 

ആർ. എം . യു .- ദേവസ്വം ബോർഡ് ( ന്യൂ ) 
ക്ലിഫ് ഹൗസ് സി. ജി.ലൂസി ആർ. എം . യു . 

കുന്നുകുഴി ഫീഡർ 
3 (a) എ . കെ . ജി. സെന്റർ - ആർ. സി . ജംഗ്ഷ ൻ 

( ന്യൂ ) കുന്നുകുഴി ആർ. എം . യു .- വാലൻകോഡ് ആർ. എം. യു . 
പേട്ട സബ് സ്റ്റേഷൻ ( ന്യൂ ഫീഡർ) 
അസ്സംബ്ലി 
ഇലക്ടിക്കൽ സെക്ഷൻ, തൈക്കാട് 

കിള്ളിപ്പാലം ഫീഡർ 
| 1 (a ) പനവിള മുതൽ തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ( ന്യൂ ) 
-- 1 (b ) ഗീതാഞ്ജലി ഹോസ്പിറ്റൽ മുതൽ വഴുതക്കാട് 

ട്രാൻസ്ഫോർമർ ( ന്യൂ ) 

തമ്പാനൂർ ഫീഡർ 
2 (a) പനവിള ആർ. എം. യു . മുതൽ പനവിള ( ന്യൂ ) 

പൂജപ്പുര ഫീഡർ 
3 ( a) റസിഡൻസി ആർ. എം . യു . മുതൽ മേട്ടുക്കട 

നമ്പർ 2 ( ന്യൂ ) 
- 3 ( b) ശാസ്ത ട്രാൻസ്ഫോർമർ മുതൽ മോഡൽ 

സ്കൂൾ ജംഗ്ഷൻ 


1 


Km 


0 .50 


Km 


0 .20 


2 


Km 


0 . 25 


Km 


0 . 70 


Km 


0 . 25 


1014 


KERALA GAZETTE 


[ PART IV 


( 2) 


(3 ) 


Km 


Km 


Km 


ഇലക്ട്രിക്കൽ ഡിവിഷൻ, നെയ്യാറ്റിൻകര 
XV ഇലക്ട്രിക്കൽ സെക്ഷൻ, വിഴിഞ്ഞം 

കോവളം II ഫീഡർ 
1. ( a) പാറവിള മുതൽ കോവളം ബീച്ച് 
1. (b) അടവുത്തുറ മുതൽ ഹൗവ്വ ബീച്ച് 

ബാലരാമപുരം ഫീഡർ 
2. (a) മുട്ടക്കാട് ജംഗ്ഷൻ മുതൽ കൊല്ലിയൂർ എ . ആർ. കെ . 


Km 


0 .10 


Km 


0 .50 


Km 


Km 


0 .40 


Km 


0 . 50 


Km 


Km 


0 . 25 


Km 


Km 


1. 00 


Km 


0 .80 


Km 


1. 00 


Km 


2 .00 


Km 


1.00 


Km 


0 .10 


2. (b ) നെല്ലിവിള കോൺവെന്റ്മുതൽ നെല്ലിവിള ജംഗ്ഷൻ 

ടൗൺ ഫീഡർ 
3. (a) കടക്കുളം മുതൽ മരിയനഗർ 

വെങ്ങാനൂർ ഫീഡർ 
4. (a) വെങ്ങാനൂർ മുതൽ നീലകോശി 

കോവളം I ഫീഡർ 
4. (b) ഫയർ സ്റ്റേഷൻ മുതൽ റംസാൻകുളം 

- തെന്നൂർകോണം- അമ്പാടി- കരടിവിള 
4. (d) തൊഴിക്കൽ മുതൽ കോവളം പി . എസ്. 
(e) അപ്പു ഹോട്ടൽ- മായകുന്നു -പീകോക്ക് 

( കോവളം I- II ) 
ഇലക്ട്രിക്കൽ ഡിവിഷൻ, കഴക്കൂട്ടം 

ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, കഴക്കൂട്ടം 
XVI ഇലക്ട്രിക്കൽ സെക്ഷൻ, ശ്രീകാര്യം 

പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ 

(എഞ്ചിനീയറിംഗ് ഫീഡർ) 
1. (a ) എയർഫോഴ്സ് എഫ് പോക്കറ്റ് 

- ചിത്രലേഖ - ഇ . ആർ. റ്റി.എൽ- ലാറ്റക്സ് 
- പേപ്പർമിൽ -ചെറുവക്കൽ ക്ഷേത്രം 
- ചെറുവട്ടിക്കോണം ( ന്യൂ ) 
ചെറുവൈക്കൽ ആർ. എം . യു . 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

( കുളത്തൂർ ഫീഡർ) 
2. (a) - എഞ്ചിനീയറിംഗ് കോളേജ് ഔട്ട്സൈഡ് 

ആർ. എം . യു . മുതൽതലൈകോണം ( ന്യൂ ) 


Km 


2 .50 


Km 


1. 00 


Km 


2 . 50 


0 . 07 


ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

(യൂണിവേഴ്സിറ്റി ഫീഡർ) 
3. (a ) മരിയ റാണി- ട്രാൻസ്മാറ്റിക്സ് 

ഗാന്ധിപുരം ക്ഷേത്രം ( ന്യൂ ) -അണിയൂർ ക്ഷേത്രം-അണിയൂർ 
( b ) ശ്രീകാര്യം മാർക്കറ്റ്- ശാന്തിനഗർ ( ന്യൂ ) 

പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ 

( കിളിമാനൂർ ഫീഡർ) 
4. ( a ) ഇടവക്കോട്- ഐശ്വര്യ നഗർ 

( ന്യൂ )- വല്ലുണ്ണി- കല്ലംപള്ളി 
ആവുകുളം- കല്ലറത്തല - എ . കെ . 

13 ( ന്യൂ ) - പാറക്കോട്- കട്ടച്ചൽ 
(c ) കരിയം എബിബി ആർ. എം . യു - കരിമ്പുകോണം കോളനി 

( ന്യൂ ) - കരിമ്പുകോണം ആർ. എം . യു . 


Km 


3. 00 


(b ) 


Km 


1 . 50 


Km 


0 .80 


( 2) 


Km 


1 . 50 


പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ (ആറ്റിങ്ങൽ ഫീഡർ) 
- 5. ( a) ജനശക്തി നഗർ ആർ. എം . യു / ചെന്തി പമ്പ് 

ആർ. എം. യു - പോങ്ങുംമൂട് മാർക്കറ്റ് ( ന്യൂ ) 

നല്ലമുഖം-ചെന്തി ആർ. എം . യു . 
5. ( b ) ശ്രീകാര്യം ആർ. എം. യു - ഇളംകുളം 

ക്ഷേത്രം ( ന്യൂ ) - ചാമവിള 


Km 


0 . 75 


ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, ബീച്ച് 


XVII 


ഇലക്ട്രിക്കൽ സെക്ഷൻ, ശ്രീവരാഹം 


ഫീഡർ 


Km 


0 .50 


Km 


1. 00 


Km 


1. 00 


Km 


0 , 40 


1. ( a ) മാർക്കറ്റ് ജംഗ്ഷൻ ( ന്യൂ ) മുതൽ വരാഹം ഗാർഡൻ 
1. ( b ) 

ഓൾഡ് മാതൃഭൂമി ആർ. എം . യു . വഴി 
സുബാഷ് നഗർ ( ന്യൂ ) മുതൽഈഞ്ചക്കൽ ജംഗ്ഷൻ 
ജി. എച്ച് ഫീഡർ-പുത്തൻപാലം വഴി 

എൻ. എച്ച്. സംഗമം നഗർ ( ന്യൂ ) മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ 
2. ( a) പെരുനെലി ആർ. എം . യു .- കല്ലുമൂട് ( ന്യൂ ) 

- മുട്ടത്തറ ആർ. എം . യു . 
- 3 

- വേളി സബ് സ്റ്റേഷൻ ( ഇൻഡസ്ട്രിയൽ ഫീഡർ) 

വേളി സം 
3. ( a ) 

എസ്. എ . 1 ( ഇൻസൈഡ്ഓൾഡ് 
പോലീസ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ്) - ൽ 

ഫാത്തിമ മാത ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ 
XVIII ഇലക്ട്രിക്കൽ സെക്ഷൻ, ബീച്ച് 

വേളി സബ് സ്റ്റേഷൻ (എയ്ാ ഫീഡർ) 
1. (a) കെ .എസ്. ഇ . ബി . ഓഫീസ് ആർ. എം . യു - മൈതി ഗാർഡൻസ് ( ന്യൂ ) 
1. (b ) പുള്ളിമുറുക്കു ആർ. എം . യു .-പുള്ളിലെൻ ( ന്യൂ ) 

താഴശ്ശേരി ആർ. എം. യു .-എയർപോർട്ട് ടെർമിനൽ ( ന്യൂ ) 


Km 


0 .20 


Km 


0 . 80 


Km 


0 .50 


Km 


0 . 50 


( a) 


Km 


0 .70 


Km 


0 .60 


വേളി സബ് സ്റ്റേഷൻ (ആസ്പിരിൻ ഫീഡർ) 
ദുർഗ്ഗ ടെംപിൾ ആർ. എം . യു ., ദുർഗ ടെംപിൾ 
ട്രാൻസ്ഫോർമർ ( ന്യൂ ) സ്ഥാപിക്കൽ 

വേളി സബ് സ്റ്റേഷൻ ( ഇൻഡസ്ട്രിയൽ ഫീഡർ) 
3. ( a) ശംഭുവട്ടം ആർ. എം. യു ., ശംഭുവട്ടം 

ട്രാൻസ്ഫോർമർ ( ന്യൂ ) സ്ഥാപിക്കൽ 

വേളി സബ് സ്റ്റേഷൻ ( പേട്ട ഫീഡർ) 
4. (a ) രാജീവ് നഗർ ആർ. എം . യു . ( വയർലസ്സിനും ജി . വി . രാജയ്ക്കും 

മദ്ധ്യേ ) , രാജീവ് നഗർ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ 
4. (b ) വെട്ടുകാട് ആർ. എം. യു .- ഗുരു സ്വാമി ( ന്യൂ ) - ബാല നഗർ 
-- വയർലെസ്സ് മുതൽ മുസ്ലീം പള്ളി ( ന്യൂ ) 

വേളി സബ് സ്റ്റേഷൻ ( കരിക്കകം ഫീഡർ) 
5 . ( a ) ചൂണ്ടുകുന്നു ആർ. എം . യു .- ൽ നിന്നും വേൾഡ് മാർക്കറ്റ് 

വരെയുള്ള നിലവിലെ കേബിളിൽ വാഴവിള നമ്പർ 2 
ആർ. എം . യു . സ്ഥാപിച്ച് വാഴവിള നമ്പർ 2 ( ന്യൂ ) വരെ 
കേബിൾ ഇടൽ 


Km 


0 . 50 


Km 


1. 00 


Km 


1. 00 


Km 


0 . 40 


1016 


KERALA GAZETTE 


[ PART IV 


Km 


0 . 60 


ണ 


Km 


0 . 20 


Km 


0 . 40 


Km 


0 .80 


Km 


2 . 00 


Km 


0 . 05 


ഇലക്ട്രിക്കൽ സെക്ഷൻ പേട്ട 
ഹീര വെസ്റ്റ് കോർട്ട് വഴി മുത്താരമ്മൻ കോവിൽ- സമൃദ്ധി ആർ. എം . യു . 

കണ്ണമ്മൂല ഫീഡർ 
2. (a) കൊല്ലൂർ 8 പോൾ- കോർപ്പറേഷൻ ഹൗസിംഗ് കോളനി പുത്തൻപാലം 

ട്രാൻസ്ഫോർമർ 

ശ്രീകണ്ഠശ്വരം ഫീഡർ 
(a ) തേങ്ങാപുര ആർ. എം . യു .-പാൽക്കുളങ്ങര 

കോർപ്പറേഷൻ ഹാൾ ( ന്യൂ ) 

പാളയം ഫീഡർ 
4. (a ) നികുഞ്ചം- റ്റി. ബി. സ്ട്രക്ച്ചർ ( ന്യൂ ) - പാറ്റൂർ 

സി. ജി .ലൂസി ആർ. എം. യു . 
പേട്ട സബ് സ്റ്റേഷൻ ( ന്യൂ ഫീഡർ) - വഴി പൗൾട്രി മുതൽ ചാക്ക 
ചാക്ക് കെ .എസ്. ഇ . ബി . ഓഫീസ് 
ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, കേശവദാസപുരം 
ഇലക്ട്രിക്കൽ സെക്ഷൻ കേശവദാസപുരം 
കുറവൻകോണം ആർ. എം. യു .- വൈപം പ്രോപ്പർറ്റി ഡെവലപ്പേഴ് 
എബിബി ആർ. എം . യു . 
കുറവൻകോണം ആർ. എം . യു . വഴി വികമപുരം ഹിൽ 
റോഡ് മുതൽ വിക്രമപുരം ഹിൽ ട്രാൻസ്ഫോർമർ പോസ്റ്റ് നമ്പർ 
വി എച്ച് ഡി 19 
പൊട്ടക്കുഴി ആർ. എം . യു .- വിൽ നിന്നും ഗൗരീശപട്ടം ആർ. എം. യു . 
വരെയുള്ള നിലവിലെ കേബിളിൽ മാർവൽ മാൻഷൻ ആർ. എം . യു . 

സ്ഥാപിച്ച് കോട്ടറ ( ന്യൂ ) വരെ കേബിൾ ഇടൽ 
XXI ഇലക്ട്രിക്കൽ സെക്ഷൻഉള്ളൂർ 

പട്ടം ഫീഡർ: ട്രിഡ ആർ. എം . യു . പുതുപ്പള്ളി ( ന്യൂ ) - കൂനംകുളം 
ആർ. എം . യു . 
നിഷ്- ആക്കുളം ബോട്ട് ക്ലബ്- ഡി പോക്കറ്റ് 

കെ . എച്ച്. ആർ. ഡബ്ലൂ .എസ്.- എം .എൻ.പ്ലാസാ 
ചെട്ടികുന്നു ആർ. എം . യു .- വാലി വ്യൂ ഗാർഡൻസ്- നെല്ലിക്കുഴി 
എ . ബി . ബി . ആർ. എം . യു . -തമ്പിസ്മാരകം ( ന്യൂ ) - വായനശാല 
( ന്യൂ )- സെന്റ് തോമസ്സ്റ്റോപ്- ചെട്ടിക്കുന്നു ആർ. എം. യു .- വിൽ 
നിന്നും കുമാരപുരം ആർ. എം . യു . വരെയുള്ള നിലവിലെ 
കേബിളിൽ പൊതുജനം/ പി. ജെ 24 ട്രാൻസ്ഫോർമർ 
സ്ഥാപിക്കൽ 
സിമി മുതൽ എസ്.എഫ്.എസ്. 


km 


2 . 00 


Km 


0 . 20 


1. 00 


Km 


1. 60 


Km 


0 . 10 


Km 


1.25 


Km 


0 . 20 


Km 


1. 20 


XXII 


ഇലക്ട്രിക്കൽ സെക്ഷൻ നാലഞ്ചിറ വട്ടപ്പാറ 


Km 


1.20 


Km 


4 . 50 


പാറോട്ടുകോണം ആർ. എം . യു .- തട്ടിനകം ( ന്യൂ ) 
പരുത്തിപ്പാറ ( ന്യൂ ഫീഡർ): പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ- ചിലങ്ക 
ഉദിയന്നൂർ ടെമ്പിൾ-ചൂഴംപാല 
മുക്കോല ആർ. എം . യു .- ഗവൺമെന്റ് പ്രസ്സ് ഗേറ്റ് ആർ. എം. യു . 
മണ്ണന്തല ആർ. എം . യു . 
ഈശ്വരൻ തമ്പി ആർ. എം . യു .- നെടുമ്പള്ളി 
കുറുംകുളം ട്രാൻസ്ഫോർമർ -കുറുംകുളം-മണ്ണന്തല ആർ. എം . യു . 


Km 


1 . 50 


Km 


0 .40 


Km 


1. 00 


115 .55 


0.50 


1. 00 


0 .30 


11 കെ . വി . ലൈൻ : 
റീ കണ്ടക്ടറിംഗ്/ഓഗ്മെന്റേഷൻ 
ഇലക്ട്രിക്കൽ ഡിവിഷൻ- തിരുവനന്തപുരം 
സബ് ഡിവിഷൻ, ഫോർട്ട് 
ഇലക്ട്രിക്കൽ സെക്ഷൻ ഫോർട്ട് 
കൊത്തളം ആർ. എം . യു .- വെസ്റ്റ് നട ആർ. എം . യു . 
ഇലക്ട്രിക്കൽ സെക്ഷൻ, മണക്കാട് 
എൻ. എച്ച്. സാരഥി ആട്ടോ- ആര്യൻകുഴി ദേവി ക്ഷേതം 
ചെക്കിട്ടവിളാകം 
ഇലക്ട്രിക്കൽ സെക്ഷൻ, തിരുവല്ലം 

വിഴിഞ്ഞം (അഗ്രികൾച്ചർ ഫീഡർ) 
1. (a) വണ്ടിത്തടം ആർ. എം . യു .- പാലപ്പൂര്സ്കൂൾ 
1. ( b ) വണ്ടിത്തടം ആർ. എം . യു . - പൊട്ടവിള - ചാനൽക്കര- പാലപ്പുര 
1. (c) വണ്ടിത്തടം ആർ. എം . യു .-പ്ലാപ്പെട്ടി- തിനവിള - പട്ടരുവിള 
1. (d) ചിത്രാഞ്ചലി ജംഗ്ഷൻ- പോലീസ് സ്റ്റേഷൻ- ചിത്രാഞ്ചലി 

എച്ച്. റ്റി . ക്രൈസ്റ്റ് നഗർ - കരിൻകടമുഗൾ- അൽ അരിഫ് 
1. (e ) തിരുവല്ലം പമ്പ് ഹൗസ്-മന്നം നഗർ 
1. (f) ഒലിപ്പുംകര ആർ. എം . യു .- കരിംഭാഗം-ചുടുകാട് 

ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ 
1. (g ) ക്വാറി നമ്പർ 2 ആർ. എം . യു .- ഐസ് പ്ലാന്റ്- പനതുറ 
1. ( h ) കടലോരം - വട്ടപ്പാറ - താജ്- ഉദയ സമുദ്ര 

സബ് ഡിവിഷൻ, വെള്ളയമ്പലം 
ഇലക്ട്രിക്കൽ സെക്ഷൻ വെള്ളയമ്പലം 


Km 


1.00 


Km 


2 .50 


Km 


3 . 00 


Km 


4 . 00 


Km 


1.00 


Km 


1. 50 


Km 


1. 70 


Km 


0.50 


Km 


0 . 50 


കവടിയാർ ഫീഡർ 
1. (c ) കോട്ടൺഹിൽ നമ്പർ 2 കപ്പാസിറ്റി 

കൂട്ടി- സി .എസ്. എം . നഗർ 
ക്ലിഫ് ഹൗസ്-പണ്ഡിറ്റ് കോളനി 

വെള്ളയമ്പലം ഫീഡർ 
- 2. (a ) പാങ്ങോട് മാർക്കറ്റ് ആർ. എം. യു .- കോച്ചർറോഡ് ആർ. എം . യു . 


Km 


0 .70 


Km 


0 . 60 


ഇലക്ട്രിക്കൽ സെക്ഷൻ പേരൂർക്കട 


അരുവിക്കര ഫീഡർ 


Km 


1.50 


പറമ്പിക്കോണം നമ്പർ 2 ആർ. എം . യു .- കോണ്ടത്തൂർ 
ഡാഫോഡിൽസ്- കല്ലാരംമൂല - വയലിക്കട സി. ജി .ലൂസി 
ആർ. എം . യു . 


മണ്ണാമ്മൂല ഫീഡർ 


4. ( a ) 


Km 


1.50 


ഇടക്കുളം ആർ. എം . യു .- ഇടക്കുളം ടെമ്പിൾ 
ഊളംപാറ ആർ. എം . യു . 
ഇലക്ട്രിക്കൽ സെക്ഷൻ കുടപ്പനക്കുന്ന് 


Km 


2 . 00 


കിഴക്കേമുക്കോല -മാഞ്ഞാൻകോട്- കാലകെട്ടി 
ഒളിക്കുന്ന്സ്റ്റോപ്- പാറമുഗൾ 


1018 


KERALA GAZETTE 


[ PART IV 


(1) 


(2) 


ഇലക്ടിക്കൽ സെക്ഷൻ വട്ടിയൂർക്കാവ് 
കാച്ചാണി ഫീഡർ 
- മുള്ളൻചാണി ആർ. എം . യു .-കുലശേഖരം 
വഴയില ഫീഡർ 


1. (a) 


Km 


0 . 50 


Km 


Km 


5 . 00 


Km 


Km 


Km 


2 . 80 


Km 


Km 


0 .25 


2. (a ) വട്ടിയൂർക്കാവ് സബ് സ്റ്റേഷൻ- വി .എസ്.എസ്. സി . 

ആർ. എം. യു .-എസ്.എൻ. ഡി . പി.- മോനി സ്വാമിൽ 
തെക്കേവിള നെട്ടയം -പത്മനാഭ നഗർ-മുക്കോല 
ചെക്കെകോണം- വെട്ടിക്കോണം- കാവടിതലക്കൽ 

വഴയില ആർ. എം . യു . 
2. (b ) മുക്കോല - ജോസഫ് ലൈൻ-പുള്ളികോണം 

(c) ജോസഫ് ലൈൻ- കാച്ചാണി II- I (പാൽ സൊസൈറ്റി) 
3 വെള്ളയിക്കടവ് ഫീഡർ 
3. (a) വയലിക്കട -മൂന്നാംമൂട്-പഞ്ചമി-പനംകര 
3. (b ) -- തോപ്പുമുക്ക് സി. ജി.ലൂസി ആർ. എം . യു .- വട്ടിയൂർക്കാവ് 

സി . ജി .ലൂസി ആർ. എം . യു . 
മാസ്സ് എ . ബി. റ്റാപ്-മാസ്സ് ട്രാൻസ്ഫോർമർ 
തൊഴുവൻകോട് ടെംപിൾ- ഇടപറമ്പു 

പൈപ്പ്ലൈൻ ആർ. എം . യു .- പടയണി ട്രാൻസ്ഫോർമർ 
ഇലക്ട്രിക്കൽ സെക്ഷൻ, പൂജപ്പുര 
അമ്പനാട്- ശങ്കർ നഗർ 
എസ്റ്റേറ്റ് ഫീഡർ 
വെട്ടിക്കുഴി- സി.എസ്. ഐ . ആർ. ക്വാർട്ടേഴ്സ്- സി.എസ്. ഐ . ആർ. 

ആർ. എം . യു . 
2. (b) വെട്ടിക്കുഴി- സത്യൻ നഗർ 

പാപ്പനംകോട് ഫീഡർ 
( a) ഇഞ്ചിപുല്ലുവിള ആർ. എം . യു .-മുട്ടാർ - അമ്പലംകുന്ന്- മേലംകോട് 

കരുമം - വിഷ്ണു ടെംപിൾ 


Km 


0.60 


Km 


0 .40 


VIII 


( a ) 


Km 


Km 


د 


دب 


Km 


دب 


(b ) 


അമ്പലക്കുന്ന്- ആരകം- സി. ജി .എസ്. നഗർ 


Km 


دب 


Km 


( c) ഗവ . വനിത പോളിടെക്നിക് 

ആർ. റ്റി. റ്റി. സി.- അമ്പനാട് നീറമൺകര 
3. (d ) വിനായക നഗർ - അമൃത് നഗർ 


Km 


ഇലക്ട്രിക്കൽ സെക്ഷൻ, തിരുമല 


Km 


മുക്കുന്നിമല ഫീഡർ 
കൂടിയാട്ടം എ . ബി. ബി.-കുന്നപ്പുഴ ജംഗ്ഷൻ 
പാറമല നമ്പർ 1-കുന്നപ്പുഴ ജംഗ്ഷൻ- എം .എൽ. എ . റോഡ് 
പാറമല നമ്പർ 2 - അടിമടക്കുകയം പമ്പ് ഹൗസ് 
എം .എൽ. എ . ട്രാൻസ്ഫോർമർ മങ്ങാട്ടുകടവ് 
പുത്തൻകട നമ്പർ 2 ആർ. എം . യു . 
തിരുമല ഫീഡർ 
പയ്യാലുംമൂട് ആർ. എം . യു .- കട്ടച്ചൽ നമ്പർ 1 
കട്ടച്ചൽ നമ്പർ 2 -കൂട്ടംവിള - മരുതുകുഴി എ . ബി . ബി . 
ആർ. എം . യു .- പൈപ്പ് ലൈൻ ആർ. എം . യു . 


(a ) 


Km 


3 . 5 


(1) 


(2) 


3 


കെ . കെ . പമ്പ് ഫീഡർ 


( a ) 


Km 


തിട്ടമംഗലം ആർ. എം . യു . - പുലരി നഗർ 
കുരുവിക്കാട് 
വെള്ളയമ്പലം ഫീഡർ 


( a) 


ചിത്ര നഗർ ആർ. എം . യു . - ചിത്ര നഗർ 
ട്രാൻസ്ഫോർമർ 


Km 


Km 


Km 


ഇലക്ട്രിക്കൽ സെക്ഷൻ, കരമന 
5. ( a) പുളിയാരതോപ്പ് ആർ. എം. യു . 

ചെറുപഴിഞ്ഞി ട്രാൻസ്ഫോർമർ 
5. ( b ) തമലം - കാലടി സൗത്ത് 

ആറ്റുപുറം- കാലടി സൗത്ത് 
5. ( d ) അഞ്ജലി ഗാർഡൻ- ആറ്റുപുറം 

സബ് ഡിവിഷൻ, പുത്തൻ ചന്ത 
ഇലക്ട്രിക്കൽ സെക്ഷൻ, തൈക്കാട് 


Km 


Km 


Km 


എ . ഐ . ആർ. ആർ. എം . യു . - ഐശ്വര്യ 
ആർ. എം . യു . 
ഇലക്ടിക്കൽ ഡിവിഷൻ, നെയ്യാറ്റിൻകര 
ഇലക്ട്രിക്കൽ സെക്ഷൻ, വിഴിഞ്ഞം 
വിഴിഞ്ഞം ഫീഡർ 
ബാലരാമപുരം ഫീഡർ 
വെങ്ങാനൂർ ഫീഡർ 


Km 


Km 


Km 


ഇലക്ട്രിക്കൽ ഡിവിഷൻ, കഴക്കൂട്ടം 


XII 


1. ( a ) 


Km 


1. ( b ) 


സബ് ഡിവിഷൻ കഴക്കൂട്ടം 
ഇലക്ട്രിക്കൽ സെക്ഷൻ കഴക്കൂട്ടം 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 
(ടൗൺ ഫീഡർ) 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ- സബ് 
സ്റ്റേഷൻ ട്രാൻസ്ഫോർമർ -പുതുക്കുളം 
ഉദയ - മോസ്ക് ( ന്യൂ ) - റെയിൽവേസ്റ്റേഷൻ, 
കെ . എസ്. ഇ . ബി. ഓഫീസ്- കഴക്കൂട്ടം 
ജംഗ്ഷൻ ( ന്യൂ ) - എ . ജെ . ഹോസ്പിറ്റൽ 
ഗംഗ -ടവർ. 
പുതുകുളം ഗംഗ ടവർ- അമ്പലപ്പള്ളി 
I & II - അപ്പാപം-മിഷൻ ഹോസ്പിറ്റൽ 
ബ്ലോക്ക്ഓഫീസ്-ഹുണ്ടായി-വെട്ടു റോഡ് 
4 പോൾ 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 
(പുതിയ ഫീഡർ) 
ടെക്നോ പാർക്ക് സബ് സ്റ്റേഷൻ- 
അശ്വതി സിൽക്സ്- ജയലക്ഷ്മി- കട്ടവിള 
അലൻ ഫെഡ്മാൻ സ്കൂൾ-എലിപ്പക്കുഴി 
കിൻഫ്രാ 4 പോൾ - സി .ആർ. പി . ഫീഡർ 
(കണിയാപുരം), കിൻഫ്രാ 4 പോൾ 
സൈനിക സ്കൂൾ 


2 . ( a ) 


Km 


1020 


KERALA GAZETTE 


[PART IV 


- -- 


- ( 2 ) 


Km 


Km 


2. (b ) ജയലക്ഷ്മി- കുടവൂർ- സ്വാതി നഗർ 

ആക്സിസ് ബാങ്ക്- ആർ. വി. റ്റി . ഐ . 
( ന്യൂ )- അൽസാജ്- ആർ. വി . റ്റി. ഐ 
ഹോർട്ടി കോർപ്പ്- വെട്ടു റോഡ് 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

( ശ്രീകാര്യം ഫീഡർ) 
3. ( a ) ടെക്നോ പാർക്ക് സബ് സ്റ്റേഷൻ- 

അമ്പ ല വി ള - ഹോ ണ്ട - കാ ര്യ വട്ടം 
ട്രാൻസ്ഫോർമർ - വിയാറ്റു 
പിനാക്കോട്ടുകോണം- മേവലൂർ- കീരിക്കുഴി 
ആഹ്ളാദപുരം-അണിയൂർ- കാര്യവട്ടം 
ജംഗ്ഷൻ ആർ. എം . യു .- സോഫ്റ്റ് വെയർ 
ഇൻകുബേറ്റർ 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

( കാര്യവട്ടം ഫീഡർ) 
4. ( a ) കലവറത്തോപ്പ്- കുമിഴിക്കര ( ന്യൂ ) 

പോങ്ങറ- എൽ.എൻ. സി . പി .- കുരിശ്ശടി 
പുല്ലാനിവിള - താരപൈയ്ക്ക -ഉള്ളൂർക്കോണം ( ന്യൂ ) 
പുല്ലാനിവിള -തുണ്ടത്തിൽ -തുണ്ടത്തിൽ നമ്പർ 
II - ( ന്യൂ ) -ചെങ്കോട്ടുകോണം- ആനന്ദേശ്വരം 
അണിയൂർ നമ്പർ II- അണിയൂർ 
പോത്തൻകോട് സബ് സ്റ്റേഷൻ 
( കഴക്കൂട്ടം ഫീഡർ) 
പോത്തൻകോട് സബ് സ്റ്റേഷൻ- വെട്ടൂർ 
റോഡ്- ഹരിശ്രീ- അമ്മൻകോവിൽ 
റെയിൽവേ ഗേറ്റ്- കരിയിൽ- കരിയിൽ സ്റ്റോപ്പ് 
നാലുമുക്ക്-പുല്ലാട്ടുകരി ( ന്യൂ ) -കരിയിൽ സ്റ്റോപ്പ് 
കാവോട്ടുമുക്കു - ചിറ്റാറ്റുമുക്കു - പടിക്കവിളാകം 
ചിറ്റാ റ്റു മുക്കു - മി നി - കൽപ്പന റോഡ്- 
ഫാത്തിമപുരം ( ന്യൂ ) - സമാദി -എയർടെൽ 
ആരാട്ടുകുഴി- കിൻഫ. 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

(യൂണിവേഴ്സിറ്റി ഫീഡർ) 
6. ( a) 

പാങ്ങപ്പാറ ബിഡ്ജ് ആർ. എം . യു . 
എ . കെ . ജി . ട്രാൻസ്ഫോർമർ - മുതലമൂട് 
ട്രാൻസ്ഫോർമർ 
ഇലക്ട്രിക്കൽ സെക്ഷൻ, കുളത്തൂർ 
ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

(കുളത്തൂർ ഫീഡർ) 
- 1. ( a ) ഇൻസൈഡ് മോൻവിള ഇൻഡസ്ട്രിയൽ 

ഏരിയ -മൺവിള II ആർ. എം . യു - ഓക്സിജൻ 
എൽ. സി . പ്ലാസ്റ്റിക്- ഫാമിലി പ്ലാസ്റ്റിക് 

സൂപ്പർ കോൾഡ്- കംപാരേറ്റീവ് 
1. ( b ) കെൽട്രോൺ എ . ബി. ബി.ആർ. എം . യു 

ടെംപിൾ -ഉഷസ് നഗർ- കൈരളി നഗർ 
മൺവിള കോളനി (അബേദ്കർ നഗർ) 
പാങ്ങപ്പാറ നഗർ - തിരുനഗർ 
സി . ആർ. പി . നഗർ 


5. ( a ) 


Km 


Km 


XIII 


Km 


Km 


3 . 15 


Km 


1 . 5 


- 1. (c ) ഇടവിള ആർ. എം . യു .- നിദ - വാഴപ്പന 

റ്റേൾസ് സബ് സ്റ്റേഷൻ 
(മൺവിള ഫീഡർ) 


(1) 


(2) 


Km 


2 . 5 


2. (a) മൺവിള ജംഗ്ഷൻ (വില്ലേജ് ഓഫീസ് 

- ആർ. എം . യു ) - ഡോൺ ബോസ്കോ 
കിഴക്കുകര-പുല്ലുകാട്- കരിമണൽ 
ട്രാൻസ്ഫോമർ 


Km 


3 . 4 


3. ( a ) 


Km 


6 . 6 


Km 


ا 


Km 


3. ( d ) 


Km 


Km 


1. 50 


XIV 


40 ഫീറ്റ് ബ്രിഡ്ജ് - കളമുക്കം പാറ 
കളമുക്കംപാറ നമ്പർ II ട്രാൻസ്ഫോർമർ ( ന്യൂ ) 
എസ്.എഫ്.എസ്. പൗണ്ടുകടവ് ആർ. എം . യു . 
പൗണ്ടകടവ് II - വേളി റെയിൽവേ സ്റ്റേഷൻ 
പുളിമുട്ടം 
റ്റേൾസ് സബ് സ്റ്റേഷൻ 
(തുമ്പ ഫീഡർ) 
റ്റേൾസ് സബ് സ്റ്റേഷൻ- സ്റ്റേഷൻ കടവ് 
നെഹ് ജംഗ്ഷൻ- ശാന്തി നഗർ 
വിളയിക്കുളം- പള്ളിതുറ-പള്ളിതുറ 

വാട്ടർ ടാങ്ക് -പള്ളിത്തുറ നമ്പർ-II 
3. ( b ) നെഹ്റു ജംഗ്ഷൻ-മംഗളം- ബി . പി. സി.എൽ. 

എഫ്. സി . ഐ . കാട്ടുകുളം 
3. (c ) ബി . പി. സി.എൽ.- മേനംകുളം- എ .എസ്. ഡബ്ല 

ഔവർ പബ്ലിക് സ്കൂൾ 

കിൻഫ - ആറാട്ടുകുഴി-തുമ്പ -പള്ളിത്തുറസ്കൂൾ 
- 3. (f) - ഗുരുനഗർ ട്രാൻസ്ഫോർമർ- കോരാലംകുഴി 

ട്രാൻസ്ഫോർമർ 
ഇലക്ട്രിക്കൽ സെക്ഷൻ, ശ്രീകാര്യം 
പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ 

( ആറ്റിങ്ങൽ ഫീഡർ) 
1. ( a ) 

പോങ്ങുംമൂട് ബാങ്ക് ആർ. എം . യു . 
കോർപ്പറേഷൻ സോണൽ ഓഫീസ് 

പ്രിയദർശിനി. 
1. (b ) മൈക്രോവേവ് ആർ. എം . യു .- പി. എ .എൽ. 

21- ബാപ്പുജി നഗർ പാലസ്- ബാപ്പുജി നഗർ 
(c ) ശ്രീകാര്യം ആർ. എം . യു .- ചിത്രവിള 

ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

(കുളത്തൂർ ഫീഡർ) 
2. ( a ) 

പഫേസ്റ്റേഴ്സ് ക്വാർട്ടേഴ്സ് 
ശാസ്തംകോണം- അലത്തറ I 

അലത്തറ II -കട്ടേല 
2. (b) മണകുന്ന്- നിഷ് 

ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 

(യൂണിവേഴ്സിറ്റി ഫീഡർ) 
3. ( a) ഉദയഗിരി ആർ. എം . യു .- അയ്യൻകാളി 

നഗർ -I & II ആക്കുളം 
പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ 
( കിളിമാനൂർ ഫീഡർ) 
പൗഡിക്കോണം-പാണൻവിള I & II 
ചെല്ലമംഗലം -രണ്ടാൻചിറ - ശ്രീകൃഷ്ണപുരം 
കുഴിക്കാട്ടുകോണം ( ന്യൂ )- ദേവിപുരം 
ഇടവകോട് 


Km 


1.00 


Km 


1. 00 


Km 


0 . 80 


Km 


5 . 50 


Km 


0 .50 


Km 


Km 


2 . 00 


Km 


1.50 


( b ) 


Km 


2 . 50 


1022 


KERALA GAZETTE 


[ PART IV 


(1) 

(2) 
4. (c) കരിയം -എസ്. കെ. 14- ചാക്കാലമുക്കു 
4. (d) കല്ലുവിള - ആർ. എം . യു . -കരിയം ടെംപിൾ 


Km 


1. 00 


Km 


0. 70 


5. ( a ) 


Km 


7 .50 


ടെക്നോപാർക്ക് സബ് സ്റ്റേഷൻ 
( കാര്യവട്ടം ഫീഡർ) 
സ്വാമിയാർമഡം- ആളിയിൽത്തറ 
ഞാത്തൂർകോണം- പുളിയൻകോട് ( ന്യൂ ) 
ഭഗവതിപുരം- പുതുകുന്നു -പുതുകുന്നു 

ജെ . ബി . ഐ . സി . -കഞ്ഞിക്കൽ 
പൗഡിക്കോണം-പൗഡിക്കോണം 
ജെ . ബി . ഐ . സി.-അശ്വതി ഓയിൽമിൽ 
ദേശാഭിമാനി-ചെല്ലമംഗലം 
ആവുകുളം- അശ്വതി ഓയിൽ മിൽ 
പാലത്തറ വിഷ് നഗർ 
സബ് ഡിവിഷൻ, കണിയാപുരം 
ഇലക്ട്രിക്കൽ സെക്ഷൻ കണിയാപുരം 


5. ( b ) 


Km 


1. 00 


Km 


6 . 00 


പോത്തൻകോട് സബ് സ്റ്റേഷൻ 

( സി.ആർ. പി. ഫീഡർ) 
1. ( a ) ആണ്ടൂർകോണം- പനവിളാകം - പറമ്പിൽ 

പാലം II- പറമ്പിൽ പാലം I-പള്ളിപ്പുറം I 
പള്ളിപ്പുറം II - താമരക്കുളം ടെമ്പിൾ 
വട്ടപറങ്കിമാവ്-മുരുക്കുംപുഴ- ടെക്നോസിറ്റി 
ആശാൻ സ്കൂൾ- കരിചാർ- സിംഗപ്പൂർമുക്ക് 
നമ്പിയാർക്കുളം - എ .ആർ. 
പോത്തൻകോട് സബ് സ്റ്റേഷൻ 

(കണിയാപുരം ഫീഡർ) 
2, ( a ) പോത്തൻകോട് സബ് സ്റ്റേഷൻ 

ആലുംമൂട്- ടെലിഫോൺ എക്സ്ചേഞ്ച് 
മിനി-കണിയാപുരം- മൈവള്ളി- ഫാത്തിമ 
ആഡിറ്റോറിയം ( ന്യൂ ) -ചാന്നാങ്കര I- സി . പി . 
152 ( ന്യൂ ) - പോലീസ് സ്റ്റേഷൻ ( ന്യൂ ) 
ചാന്നാങ്കര II-കണ്ടവിള - കടിനംകുളം 
തിയറ്റർ- തോണിക്കടവ് ( ന്യൂ )- കോൺവെന്റ്I 

പുതുക്കുറിച്ചി II 
(b) വാടയിൽമുക്ക്-കണ്ടൽ ( ന്യൂ ) 


Km 


10 . 00 


- Km 


12.00 


12 . 00 


3 ജേൾസ് സബ് സ്റ്റേഷൻ 

(പുതിയ ഫീഡർ) 
- 3. (a) ജേൾസ് സബ് സ്റ്റേഷൻ സെന്റ് ആൻഡ്രസ് I 

സെന്റ് ആൻഡ്രസ്II- സെന്റ്ആൻഡുസ്III 
വെട്ടുതുറ II - തൊഴുവിളാകം-യൂറോമറൈൻ 
വെട്ടുതുറ III ( ന്യൂ ) - ശാന്തിപുരം ( ന്യൂ ) 
ദേവമാത - ഡി . എം . എൽ.- ആറാട്ടു മുക്കു 
പുതുക്കുറിച്ചി I -പുതുക്കുറിച്ചി II - ടെലഫോൺ 
എക്സ്ചേഞ്ച്- ഒറ്റപ്പാറ - പെരുമാതുറ I 

പെരുമാതുറ II - വടക്കു പെരുമാതുറ 
3. (b ) സെന്റ് ആൻഡൂസ്III -പുത്തൻതോപ്പ് II 

പുത്തൻതോപ്പ് III - പടിയാറ്റുമുക്ക്- ജാവാ 

കോട്ടേജ് ( ന്യൂ ) മെയിവള്ളി 
3 (c) കാവോട്ടുമുക്ക്-പുതുക്കുറിച്ചി 


Km 


6. 00 


- ( 2 ) 


XVI 


ഇലക്ട്രിക്കൽ സെക്ഷൻ, പോത്തൻകോട് 


പോത്തൻകോട് സബ് സ്റ്റേഷൻ 
( പുതിയ ഫീഡർ I) 


Km 


30.00 


- 1. (a ) പോത്തൻകോട് സബ് സ്റ്റേഷൻ-കുന്നുംപുറം 

പണിമൂല റ്റാപ്- വാഴവിള റ്റാപ്- കാട്ടായിക്കോണം 
നരിക്കൽ- മേലേചന്തവിള - മാവിൻമൂട് ചന്തവിള 


1. ( b ) കാട്ടായിക്കോണം കല്ലടിച്ചാവിള - സ്വാമിയാർമഡം 

റ്റാപ്- ചാരുംമൂട്- അയിരൂപ്പാറ- തെരുവിള 
1. (c) ഭഗവതിപുരം അരുവിക്കരക്കോണം 

കടുക്കപ്പാറ ( ന്യൂ ) 
1. (d) - കുന്നുംപുറംതെറ്റിച്ചിറ - കരൂർ II 

കരൂർ I-പുളിക്കച്ചിറ - നേതാജിപുരം 
നെല്ലിക്കാട് ( ന്യൂ )- ശാന്തിഗിരി- പൂലൻതറ I 
പൂലൻതറ II- പോത്തൻകോട് 


- 1. ( e) 


- കരൂർ I - കല്ലുവിള - അയണിമൂട്- കല്ലുവിള 
രാജകുമാരി- പോത്തൻകോട് 
പോത്തൻകോട് സബ് സ്റ്റേഷൻ 
(പുതിയ ഫീഡർ II ) 


Km 


10 . 00 


Km 


Km 


6 . 30 


2. ( a ) പോത്തൻകോട് സബ് സ്റ്റേഷൻ- 

അരിയോട്ടുകോണം- പാ വു കോണം 
പോത്തൻകോട് II- ഫാർമേഴ്സബാങ്ക് 
കാട്ടായികോണം- മേലെമുക്ക്- പോത്തൻകോട് I 

പാലസ്-പള്ളിനട - നന്നാട്ടുമുക്കു - വഴക്കാട് 
2. ( b ) മേലെമുക്ക്- പ്ലാമൂട്- തെരുവിള 
XVII 

ഇലക്ട്രിക്കൽ സെക്ഷൻ, മംഗലാപുരം 
-- 1. പോത്തൻകോട് സബ് സ്റ്റേഷൻ 

(മംഗലാപുരം ഫീഡർ) 
1. (a) പോത്തൻകോട് സബ് സ്റ്റേഷൻ- മോഹനപുരം 

കൊയ്ത്ത്തൂർകോണം- ബിഷപ്പ് പെരേര റ്റാപ്പ് 
ബിഷപ്പ് പെരേര - കാരമൂട്- കബറടി 
കല്ലൂർപാലം 
പോത്തൻകോട് സബ് സ്റ്റേഷൻ 

( ഇംഗ്ലീഷ് ക്ലേ ഫീഡർ) 
2 . ( a ) പോത്തൻകോട് സബ് സ്റ്റേഷൻ 

തിരുവലൂർ- കാവുവിള - വാവറമ്പലം 
പോത്തൻകോട് സബ് സ്റ്റേഷൻ 
കീഴാവൂർ സ്റ്റോപ്പ്- കീഴാവൂർ- കട്ടച്ചിറക്കോണം 
ആനതാഴ്ച്ചിറ റ്റാപ്പ്- ആനതാഴ്ച്ചിറ- സി.ആർ. പി. 
പി.എച്ച്. സി . 


Km 


5 . 00 


Km 


5 . 20 


സബ് ഡിവിഷൻ, ബീച്ച് 


XVIII 


ഇലക്ട്രിക്കൽ സെക്ഷൻ ശ്രീവരാഹം 
കോതാലം വഴി ശ്രീവരാഹം ടെംപിൾ 
മാർക്കറ്റ് ജംഗ്ഷൻ-കന്നിമേൽ കൊത്തളം 


Km 


Km 


1.00 


1 . 00 


1024 


KERALA GAZETTE 


[PART IV 


-- - 

(1) 


Km 


2 .50 


Km 


0.80 


Km 


0. 15 


Km 


0.70 


XIX ഇലക്ട്രിക്കൽ സെക്ഷൻ ബീച്ച് 

വേളി സബ് സ്റ്റേഷൻ 
( കരിക്കകം ഫീഡർ) 
കരിക്കകം ടെംപിൾ ആർ. എം . യു .- പമ്പ് 
ട്രാൻസ്ഫോർമർ- കിനാർ- ആൾസെയിന്റ് 
II -ആർ. എം . യു .- ആൾസെയിന്റ് 
എസ്. വി. 43-കണ്ണത്തുറ 

വേളി സബ് സ്റ്റേഷൻ ഔട്ട്സൈഡ് 
സ്ട്രക്ചർ- ബി. പി.എൽ. 
വയർലസ്സ്-ആൾസെയിൻസ് 
ഫാക്ട്- വെട്ടുകാട് 
വെട്ടുകാട്-എസ്. വി. 43 
കണ്ണുതുറ- ശംഖുമുഖം 

വയർലസ്സ്-എസ്. വി. 43 
XX ഇലക്ട്രിക്കൽ സെക്ഷൻ, പേട്ട 

പൂന്തി സി. ജി. ലൂസി ആർ. എം . യു .-പൂന്തി 
എ . ബി . ബി . ആർ. എം . യു -മുഖക്കാട് 
ഊളൻകുഴി- വാലിയുദേശ്വരം ടെംപിൾ 
( ന്യൂ ) -മഹരാജ ലൈൻ 
വട്ടത്തോപ്പ്/ ദീദി ആർ. എം . യു . 


Km 


1. 00 


Km 


0.85 


Km 


1. 00 


Km 


0 . 75 


Km 


2 .50 


Km 


N 


1 . 00 


Km 


u 


0 . 40 


Km 


1 . 50 


പാൽക്കുളങ്ങര സി . ജി . ലൂസി ആർ. എം . യു . 
-പുന്നപ്പുറം ആർ. എം . യു . 
പി . എച്ച് ലാബ് സി . ജി . ലൂസി ആർ. എം . യു . 
- പാറ്റൂർ സി. ജി. ലൂസി ആർ. എം . യു . 
നെല്ലിക്കുഴി എ . ബി . ബി . ആർ. എം . യു . 
ആനയറ ക്രോസ്സിംഗ് ആമയിഴഞ്ചൻ റോഡ് 

സബ് ഡിവിഷൻ, കേശവദാസപുരം 
XXI ഇലക്ട്രിക്കൽ സെക്ഷൻ, കേശവദാസപുരം 

മാങ്കുളം സി. ജി. ലൂസി ആർ. എം . യു . 
സമൃദ്ധി- മാങ്കുളം ഡി . പി .- ശ്രീ ലൈൻ/ 
മുട്ടട - മാങ്കുളം സി. ജി. ലൂസി ആർ. എം . യു . 


Km 


0 .75 


Km 


1. 20 


Km 


| 0. 15 


ഗൗരീശപട്ടം ആർ. എം . യു .- ഗൗരീശപട്ടം 
ട്രാൻസ്ഫോർമർ II 


Km 


2 .20 


3 പരുത്തിപ്പാറ സബ്സ്റ്റേഷൻ- പട്ടം 

പോസ്റ്റാഫീസ് 
XXII ഇലക്ട്രിക്കൽ സെക്ഷൻ, ഉള്ളൂർ 


ആനയറ ഫീഡർ 


- 1. (a ) 


Km 


0 . 85 


( മെഡിക്കൽ കോളേജ് സബ് സ്റ്റേഷനിൽ 
നിന്നുള്ള ആനയറ ഫീഡറിൽ സബ് 
സ്റ്റേഷനിൽ നിന്നും വെടല നഗർ വരെയുള്ള 
നിലവിലെ കേബിളിൽ ചിത്ര ക്വാട്ടേഴ്സ് 
ആർ. എം . യു ./ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ) - 
ചിത്രനഗർ- ആർ. സി. സി . ആർ. എം . യു . 


Km 


1 . 50 


1. ( b ) വെടല നഗർ - പൂന്തി സി . ജി . ലൂസി 

ആർ. എം. യു .- നികുഞ്ചം 


Km 


0 .60 


Km 


1 . 00 


Km 


0 . 6 


1. (c ) കടകംപള്ളി - കിംസ് 

ക്യാപസ് ഫീഡർ 
2. (a ) മെഡിക്കൽ കോളേജ് ആർ. എം . യു . 

എസ്. എ . ടി . 6 പോൾ ആർ. എം . യു . 
3. എഞ്ചിനീയറിംഗ് ഫീഡർ 
3. ( a ) 

പ്രശാന്ത് നഗർ/ വാട്ടർ ടാങ്ക് ട്രാൻസ്ഫോർമർ 
കുര്യാക്കോസ് ട്രാൻസ്ഫോർമർ - ജേക്കബ് 

ആർ. എം . യു . 
XXIII ഇലക്ട്രിക്കൽ സെക്ഷൻ, നാലാഞ്ചിറ 

പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ, വട്ടപ്പാറ 

ഫീഡർ 
1. (a) അരശുംമൂട്- കൈരളി നഗർ 
1. (b ) മരുതൂർ ആർ. എം . യു .-സുബാഷ് നഗർ 

റ്റാപ്- ചിറ്റാഴ സ്കൂൾ-മുക്കുംപാലാമുട് 
പള്ളിവിള - ഉദിമൂട്-കുന്നിൽ- ലൂർദ്ദ് മൗണ്ട് 


Km 


1.00 


Km 


3 .50 


1. (c ) 


Km 


1 . 80 


- 1. ( d) 


Km 


5 . 50 


പള്ളിവിള - ഒഴുകുപാറ - ഒഴുകുപാറ 
ബ്രിഡ്ജ്-കുറ്റിയാണി 
മരുതൂർ ആർ. എം . യു .- മലപരിക്കോണം 
സൂര്യ നഗർ- ശ്രീകാര്യം സെക്ഷൻ 
ബോർഡർ- സുബാഷൽ നഗർ II 
- വീകരിക്കം- കുട്ടിയാനി- ചിറക്കോണം 
പന്തലകോട് 


- 1.(f) 


Km 


4 . 00 


കാരമൂട്- പെഴുമൂട്-കുരിശ്ശടി- പച്ചക്കട 
അണമുഖം റ്റാപ്- പി. എം .എസ്. ദന്തൽ 
കോളേജ് സ്റ്റോപ്- കല്ലുവരമ്പ്-പൂങ്കുംമൂട് 
അണമുഖം റ്റാപ്- ഉദിമൂട്-പള്ളിവിള റ്റാപ് 
പള്ളിവിള 


1.( d) 


Km 


2 . 00 


Km 


1. 00 


പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ 

( കിളിമാനൂർ ഫീഡർ) 
2. (a) ബെനഡിക്ട് നഗർ -ചെഞ്ചേരി 

പരുത്തിപ്പാറ സബ് സ്റ്റേഷൻ 
- 3. ( a) മണ്ണന്തല I - വൻകലത്തുകോണം റ്റാപ് 

- കേരളാദിത്യപുരം-പാലത്തറ 


Km 


Km 


2 . 00 


ണ 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
എ . പി . ഡി. ആർ. പി . കൺസ്ട്രക്ഷൻ ഡിവിഷൻ, 

തിരുവനന്തപുരം. 


